Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No . KERBIL /2012/45073 
dated 5 - 9 - 2012 with RNI 

Reg . No . രജി. നമ്പർ 
KLITV ( N ) /634/2012- 14 


GOVERN 


കേര 


രള സർ 


ക്കോർ , 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No . 


Vol . II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th November 2013 

2013 നവംബർ 26 
5th Agrahayana 1935 
1935 അഗ്രഹായനം 5 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


Chavakkad Taluk 


സ്ഥാവരവസ്ത - ലേല പരസ്യം 


നമ്പർ ആർ2 - 9114 / 2012 . 

2013 ഒക്ടോബർ 25. 
ചാവക്കാട് താലൂക്ക്, മുല്ലശ്ശേരി സബ് രജിസ്ട്രാർ 
ഓഫീസ് 1354 / 1982 നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുല്ലശ്ശേരി 
വില്ലേജ്, സർവ്വ 192 / 5 - ൽ ഉൾപ്പെട്ട 17. 00 ആർ ഭൂമിയും 
അതിലുള്ള മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ XII /147 നമ്പർ 
പഴയത് ( XII /142 പുതിയത്) ഉള്ള ഇരുനിലയുള്ള താമസ 
കെട്ടിടത്തിലും കൂടാതെ കടമുറികളിലും മറ്റു കുഴിക്കൂറ് 
ചമ യ ങ്ങളിലും മറ്റും കുടിശ്ശികക്കാരി ശ്രീമതി രാഗിണി 
എന്നവർക്കുള്ള നേർ പകുതി ഓഹരി അവകാശം റവന്യൂ 


റിക്കവറി നിയമപ്രകാരം ജപ്തി ചെയ്തിട്ടുള്ളതുമായ വഹ 
കൾ 2013 ഡിസംബർ 11 -ാം തീയതി ബുധനാഴ്ച രാവിലെ 
11 മണിക്ക് മുല്ലശ്ശേരി വില്ലേജ് ഓഫീസിൽ വെച്ച് ചാവക്കാട് 
തഹശീൽദാർ പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 

ലേലവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൽ നിലവിലുള്ള 
എല്ലാ നിബ ന്ധ ന കളും വ്യവസ്ഥകളും ടി ലേല ത്തിനും 
ബാധകമായിരിക്കും. 


താലൂക്കാഫീസ്, 
ചാവക്കാട്. 


( ഒപ്പ്) 
തഹശീൽദാർ, 


